

















൫ ee Regn. No. KERBIL/2012/45073 
On ‘ dated 5-9-2012 with RNI 
കേരള സര്‍ക്കാര്‍ bos S 
നിര Kerala: NMEA Reg. No. KL/TV(N)/634/202 11-2023 
2021 NY een 
ഗസററ 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 
2021 മാര്‍ച്ച്‌ 2 
തിരുവനന്തപുരം, 2nd March 2021 
വാല്യം 10 ചൊവ്വ നമ്പര്‍ 
1196 കുംഭം 18 9 
Vol. X Thiruvananthapuram, Lett ന്നി. 1196 No. 
1942 ഫാൽഗുനം 11 
Tuesday 


11th Phalguna 1942 








PART III 
Commissionerate of Land Revenue 


1726 


KERALA GAZETTE 


[Parr 111 





മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ ഒരു പിന്‍തുടര്‍ച്ചാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള 
പക്ഷം ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം തഹശീല്‍ദാരെ നേരില്‍ എഴുതി ബോദ്ധ്യ 
പ്പെടുത്തേണ്ടതാണ്‌. അവധി കഴിഞ്ഞു വരുന്നതോ തപാലില്‍ 
വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. 
താലൂക്കാഫീസ്‌, (പ്പ്‌) 


കണ്ണൂര്‍. തഹശീല്‍ദാര്‍. 


Thalassery Taluk 
പരസ്യം 


() 


റഫ്‌. ബി4-12301/2020. 2020 നവംബര്‍ 21. 


തലശ്ശേരി താലൂക്കില്‍ പടുവിലായി വില്ലേജില്‍ പടുവിലായി 
ദേശത്ത്‌ കാട്ടിലെപൂരയില്‍ വീട്ടില്‍ മനോജ്‌ കുമാര്‍, ടി. 
എന്നയാള്‍ മരിച്ചു പോയെന്നും ടിയാന്റെ അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടു കൊണ്ട്‌ പരേതന്റെ മാതാവ്‌ 
കൌസല്യ, ടി. എം. സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട 
വില്ലേജാഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ ടിയാന്‍ 
5-8-2020-90 


തീയതി മരിച്ചുപോയെന്നും പരേതന്റെ 


അവകാശിയായി താഴെ പറയുന്ന ഒരാളാണുള്ളതെന്നും 


അറിവായിരിക്കുന്നു. 
പേര്‍ പരേതനുമായുള്ള വയസ്‌ 
ബന്ധം 
കൌസല്യ, ടി. എം. മാതാവ്‌ 66 


മേല്‍പ്പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശിയെന്നുള്ളതിന്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം രേഖാമൂലം തലശ്ശേരി തഹശീല്‍ദാര്‍ 
മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ 
തപാല്‍മാര്‍ഗ്ഗമോ വരുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 
wn 6D 


(2) 


റഫ്‌. ബി4-12306/2020. 2020 നവംബര്‍ 3. 


തലശ്ശേരി താലൂക്കില്‍ പന്നൃന്നൂര്‍ വില്ലേജില്‍ ചമ്പാട്‌ 
ദേശത്ത്‌ തെയ്യുള്ളതില്‍ വീട്ടില്‍ രവീ(നന്ദന്‍, വി. പി. 
എന്നയാള്‍ മരിച്ചു പോയെന്നും ടിയാന്റെ അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ആവശുപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ ഭാരൃ 
ഫെമിന, എം. പി. സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട 
വില്ലേജാഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ ടിയാന്‍ 
29-2-2020-90 തീയതി മരിച്ചുപോയെന്നും പരേതന്റെ 


അവകാശികളായി താഴെ പറയുന്ന രണ്ട്‌ പേരാണുള്ളതെന്നും 


അറിവായിരിക്കുന്നു. 
ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ഫെമിന, എം. പി. ഭാര്യ 50 
2 റിച്ച രവീര്രന്‍ മകള്‍ 24 


282 


മേല്‍പ്പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശികളെന്നുള്ളതിന്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസ്റ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം രേഖാമൂലം തലശ്ശേരി തഹശീല്‍ദാര്‍ 
മൂമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ 
തപാല്‍മാര്‍ഗ്ഗമോ വരുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(3) 


റഫ്‌. ബി4-12622/2020. 2020 നവംബര്‍ 3. 


തലശ്ശേരി താലൂക്കില്‍ പട്ടാന്നൂര്‍ വില്ലേജില്‍ കുന്നോത്ത്‌ 
ദേശത്ത്‌ ഐശ്വരൃ വീട്ടില്‍ പുതുശ്ശേരി മനോഹരന്‍ 
എന്നയാള്‍ മരിച്ചു പോയെന്നും ടിയാന്റെ അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ആവശു്പെട്ടുകൊണ്ട്‌ പരേതന്റെ ഭാരൃ 
ശ്രീലത, ഇ. കെ. സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട 
വില്ലേജാഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ ടിയാന്‍ 
22-11-2016-90 തീയതി മരിച്ചുപോയെന്നും പരേതന്റെ 
അവകാശികളായി താഴെ പറയുന്ന മൂന്ന്‌ പേരാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ശ്രീലത, ഇ. കെ. ഭാര്യ 54 
2 അരുണ്‍ മനോഹരന്‍ മകന്‍ 27 
3 ഐശ്വര്യ, എം. മകള്‍ 21 


മേല്‍പ്പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശികളെന്നുള്ളതിന്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസ്റ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം രേഖാമൂലം തലശ്ശേരി തഹശീല്‍ദാര്‍ 
മൂമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ 
തപാല്‍മാര്‍ഗ്ഗമോ വരുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(4) 


റഫ്‌. ബി4-12429/2020. 2020 നവംബര്‍ 3. 


തലശ്ശേരി താലൂക്കില്‍ പാനൂര്‍ വില്ലേജില്‍ എലാങ്കോട്‌ 
ദേശത്ത്‌ കാന്തിമ വീട്ടില്‍ നാണു മാസ്റ്റര്‍, പി. വി. 
എന്നയാള്‍ മരിച്ചു പോയെന്നും ടിയാന്റെ അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ മകള്‍ 
ബീന രമേശ്‌ സമര്‍പ്പിച്ച അപേക്ഷയിന്‍ മേല്‍ ബന്ധപ്പെട്ട 
വില്ലേജാഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ ടിയാന്‍ 
1-3-2020-00 തീയതി മമരിച്ചുപോയെന്നും പരേതന്റെ 
അവകാശികളായി താഴെ പറയുന്ന മൂന്ന്‌ പേരാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 പുത്തന്‍പുരയില്‍ ബീന രമേശ്‌ മകള്‍ 62 
2 പുത്തന്‍പുരയില്‍ ബിനോയ്‌ മകന്‍ 51 
3 പുത്തന്‍പുരയില്‍ ബിന്ദു മകള്‍ 49 


മേല്‍പ്പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശികളെന്നുള്ളതിന്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസ്റ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം രേഖാമൂലം തലശ്ശേരി തഹശീല്‍ദാര്‍ 
മൂമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ 


തപാല്‍മാര്‍ഗ്ഗമോ വരുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


2nd Marcu 2021] 


COMMISSIONERATE OF LAND REVENUE 


1727 





(5) 


റഫ്‌. ബി4-12427/2020. 2020 നവംബര്‍ 3. 


തലശ്ശേരി താലൂക്കില്‍ പടുവിലായി വില്ലേജില്‍ 
കൊളത്തുമല ദേശത്ത്‌ ഫാത്തിമ മന്‍സിലില്‍ പാത്തൂട്ടി 
എന്നവര്‍ മരിച്ചു പോയെന്നും ടിയാളൂടെ അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടുകൊണ്ട്‌ പരേതയുടെ ഭര്‍ത്താവ്‌ 
ഹംസ പാലോറ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട 
വില്ലേജാഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ ടിയാള്‍ 
12-1-2020-90 തീയതി മരിച്ചുപോയെന്നും പരേതയുടെ 


അവകാശികളായി താഴെ പറയുന്ന മുന്ന്‌ പേരാണുള്ളതെന്നും 


അറിവായിരിക്കുന്നു. 
ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ഹംസ പാലോറ ഭര്‍ത്താവ്‌ 70 
2 ഹമീദ്‌, പി. സഹോദരന്‍ 62 
3 മൈമുനത്ത്‌, പി. സഹോദരി 75 


മേല്‍പ്പറഞ്ഞവരാണ്‌ പരേതയുടെ അവകാശികളെന്നുള്ളതിന്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം രേഖാമൂലം തലശ്ശേരി തഹശീല്‍ദാര്‍ 
മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ 


തപാല്‍മാര്‍ഗ്ഗമോ വരുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(6) 


റഫ്‌. ബി4-12426/2020. 2020 നവംബര്‍ 3. 


തലശ്ശേരി താലൂക്കില്‍ പന്ന്യന്നൂര്‍ വില്ലേജില്‍ പന്നുന്നൂര്‍ 
ദേശത്ത്‌ ശിശിരം വീട്ടില്‍ ശശീന്ദ്രന്‍, ആര്‍. എന്നയാള്‍ 
മരിച്ചുപോയെന്നും ടിയാന്റെ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശ്യപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ ഭാര്യ ഇന്ദിര, സി. സമര്‍പ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി 
അന്വേഷണം നടത്തിയതില്‍ ടിയാന്‍ 21-9-2020-00 തീയതി 
മരിച്ചുപോയെന്നും പരേതന്റെ അവകാശികളായി താഴെ 


പറയുന്ന മൂന്ന്‌ പേരാണുള്ളതെന്നും അറിവായിരിക്കൂന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ഇന്ദിര, സി. ഭാര്യ 56 
2 ശരത്ത്‌, എസ്‌. മകന്‍ 31 
3 ശരണ്യ, എസ്‌. മകള്‍ 29 


മേല്‍പ്പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശികളെന്നുള്ളതിന്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം രേഖാമൂലം തലശ്ശേരി തഹശീല്‍ദാര്‍ 
മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ 


തപാല്‍മാര്‍ഗ്ഗമോ വരുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


Gaz. No. 9/2021/DTP (CLR) 


283 


(7) 


റഫ്‌. ബി4-12770/2020. 2020 നവംബര്‍ 3. 


തലശ്ശേരി താലൂക്കില്‍ aloe) വില്ലേജില്‍ GAM(alo 
ദേശത്ത്‌ എടവണ വീട്ടില്‍ ജമീല, സി. എച്ച്‌. എന്നവര്‍ മരിച്ചു 
പോയെന്നും ടിയാളുടെ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശ്ുപ്പെട്ടുകൊണ്ട്‌ പരേതയുടെ മകന്‍ മുഹമ്മദ്‌ പ്രസ്ലി 
സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി 
അന്വേഷണം നടത്തിയതില്‍ ടിയാള്‍ 27-10-2001-90 തീയതി 
മരിച്ചുപോയെന്നും പരേതയുടെ അവകാശിയായി താഴെ 


പറയുന്ന ഒരാളാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


പേര്‌ പരേതയുമായുള്ള വയസ്‌ 
ബന്ധം 
മുഹമ്മദ്‌ (adel മകന്‍ 45 


മേല്‍പ്പറഞ്ഞയാളാണ്‌ പരേതയുടെ അവകാശിയെന്നുള്ളതിന്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസ്റ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം രേഖാമൂലം തലശ്ശേരി തഹശീല്‍ദാര്‍ 
മൂമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ 


തപാല്‍മാര്‍ഗ്ഗമോ വരുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(8) 


റഫ്‌. ബി4-12769/2020. 2020 നവംബര്‍ 3. 


തലശ്ശേരി താലൂക്കില്‍ കതിരൂര്‍ വില്ലേജില്‍ പുല്ല്യോട 


ദേശത്ത്‌ ബൈത്തുല്‍ ഖൈര്‍ വീട്ടില്‍ മൂപ്പന്‍ മമ്മൂട്ടി 
എന്നയാള്‍ മരിച്ചു പോയെന്നും ടിയാന്റെ അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ മകന്‍ 
അബ്ദുള്‍ സാലിഹ്‌ തയ്യുള്ളതില്‍ പൊന്നന്‍ സമര്‍പ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി 
അന്വേഷണം നടത്തിയതില്‍ ടിയാന്‍ 31-5-2020-00 തീയതി 
മരിച്ചുപോയെന്നും പരേതന്റെ അവകാശികളായി താഴെ 


പറയുന്ന അഞ്ച്‌ പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 അഫ്സത്ത്‌ പൊന്നന്‍ ഭാര്യ 62 
2 ഖൈറുന്നിസ, ടി. പി. മകള്‍ 44 
3 അബ്ദുള്‍ സാലിഹ്‌ 
തയ്യുള്ളതില്‍ പൊന്നന്‍ മകന്‍ 39 
4 മഹറുന്നിസ, ടി. പി. മകള്‍ 36 
5 മുഹമ്മദ്‌ സിറാജൂദ്ദിന്‍, ടി. പി. മകന്‍ 34 


മേല്‍പ്പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശികളെന്നുള്ളതിന്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസ്റ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം രേഖാമൂലം തലശ്ശേരി തഹശീല്‍ദാര്‍ 
മൂമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ 


തപാല്‍മാര്‍ഗ്ഗമോ വരുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


1728 


KERALA GAZETTE 


[Parr 111 





(9) 


റഫ്‌. ബി4-11902/2020. 2020 നവംബര്‍ 3. 


തലശ്ശേരി താലൂക്കില്‍ ന്യൂമാഹി വില്ലേജില്‍ പെരിങ്ങാടി 
ദേശത്ത്‌ വയലക്കണ്ടി വീട്ടില്‍ കോട്ടക്കാരന്റവിട കുഞ്ഞെശു 
എന്നവര്‍ മരിച്ചു പോയെന്നും ടിയാളൂടെ അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ആവശുപ്പെട്ടു കൊണ്ട്‌ പരേതയുടെ മകന്‍ 
ശംഫുദ്ദീന്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട 
വില്ലേജാഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ ടിയാള്‍ 
16-8-2011-90 തീയതി മരിച്ചുപോയെന്നും പരേതയുടെ 


അവകാശികളായി താഴെ പറയുന്ന രണ്ട്‌ പേരാണുള്ളതെന്നും 


അറിവായിരിക്കുന്നു. 

ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 അബ്ദുള്‍ റസാക്ക്‌, എ. കെ. മകന്‍ 72 


2 ശംഫുദ്ദീന്‍ 63 


മമ 


മേല്‍പ്പറഞ്ഞവരാണ്‌ പരേതയുടെ അവകാശികളെന്നുള്ളതിന്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം രേഖാമൂലം തലശ്ശേരി തഹശീല്‍ദാര്‍ 
മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ 


തപാല്‍മാര്‍ഗ്ഗമോ വരുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(10) 


റഫ്‌. ബി4-12046/2020. 2020 നവംബര്‍ 3. 


തലശ്ശേരി താലൂക്കില്‍ ചൊക്ലി വില്ലേജില്‍ GAM {alo 
ദേശത്ത്‌ ഉണ്ണിച്ചിരാണ്ടിയില്‍ വീട്ടില്‍ കുട്ടപ്പന്‍ എന്നയാള്‍ 
മരിച്ചുപോയെന്നും ടിയാന്റെ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശ്ുപ്പെട്ടു കൊണ്ട്‌ പരേതന്റെ മകള്‍ രേഷ്മ, യു. 
സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി 
അന്വേഷണം നടത്തിയതില്‍ ടിയാന്‍ 26-11-2010-90 തീയതി 
മരിച്ചുപോയെന്നും പരേതന്റെ അവകാശികളായി താഴെ 


പറയുന്ന രണ്ട്‌ പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ജാനു ഭാര്യ 70 
2 രേഷ്മ, യൂ. മകള്‍ 39 


മേല്‍പ്പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശികളെന്നുള്ളതിന്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം രേഖാമൂലം തലശ്ശേരി തഹശീല്‍ദാര്‍ 
മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ 


തപാല്‍മാര്‍ഗ്ഗമോ വരുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


284 


(1) 


റഫ്‌. ബി4-12047/2020. 2020 നവംബര്‍ 3. 


തലശ്ശേരി താലൂക്കില്‍ ചൊക്ലി വില്ലേജില്‍ കവിയൂര്‍ 
ദേശത്ത്‌ പീച്ചന്റെവീട്‌ വീട്ടില്‍ മോഹനന്‍, കെ. കെ. എന്നയാള്‍ 
മരിച്ചുപോയെന്നും ടിയാന്റെ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശ്ുപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ മകന്‍ അരുണ്‍, പി. സമര്‍പ്പിച്ച 
അപേക്ഷയിന്‍ മേല്‍ ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി 
അന്വേഷണം നടത്തിയതില്‍ ടിയാന്‍ 25-4-2020-90 തീയതി മരിച്ചു 
പോയെന്നും പരേതന്റെ അവകാശികളായി താഴെ പറയുന്ന 


മൂന്ന്‌ പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 പത്മജ ഭാര്യ 48 
2 ആരുഷ, കെ. കെ. മകള്‍ 23 
3 അരൂണ്‍, പി. മകന്‍ 18 


മേല്‍പ്പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശികളെന്നുള്ളതിന്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസ്റ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം രേഖാമൂലം തലശ്ശേരി തഹശീല്‍ദാര്‍ 
മൂമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ 


തപാല്‍മാര്‍ഗ്ഗമോ വരുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(12) 


റഫ്‌. ബി4-12308/2020. 2020 നവംബര്‍ 3. 


തലശ്ശേരി താലൂക്കില്‍ കൂത്തുപറമ്പ്‌ വില്ലേജില്‍ 
വീട്ടില്‍ 


സി. എന്‍. ലക്ഷ്മി അമ്മ എന്നവര്‍ മരിച്ചു പോയെന്നും 


നര വൂര്‍ ദേശത്ത്‌ ചഠാത്തേഠത്ത്‌ 
ടിയാളുടെ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടുകൊണ്ട്‌ 
പരേതയുടെ മകള്‍ സി. എന്‍. നിര്‍മ്മല സമര്‍പ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി 
അന്വേഷണം നടത്തിയതില്‍ ടിയാള്‍ 23-2-2020-90 തീയതി 
മരിച്ചുപോയെന്നും പരേതയുടെ അവകാശികളായി താഴെ 


പറയുന്ന മൂന്ന്‌ പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സി. എന്‍. നിര്‍മ്മല മകള്‍ 72 
2 കെ. വിജയന്‍ മകന്‍ 69 
3 കെ. ദാസന്‍ 68 


2 


മേല്‍പ്പറഞ്ഞവരാണ്‌ പരേതയുടെ അവകാശികളെന്നുള്ളതിന്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസ്റ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം രേഖാമൂലം തലശ്ശേരി തഹശീല്‍ദാര്‍ 
മൂമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ 


തപാല്‍മാര്‍ഗ്ഗമോ വരുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


2nd Marcu 2021] 


COMMISSIONERATE OF LAND REVENUE 


1729 





(13) 


നമ്പര്‍ ബി4-12048/2020. 2020 നവംബര്‍ 3. 


തലശ്ശേരി താലൂക്കില്‍ പുത്തൂര്‍ വില്ലേജില്‍ 
കുന്നോത്ത്‌ പറമ്പ ദേശത്ത്‌ കെ. കെ. വില്ല വീട്ടില്‍ 
(പകാശന്‍ എന്നയാള്‍ മമരിച്ചുപോയെന്നും ടിയാന്റെ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശുപ്പെട്ടു കൊണ്ട്‌ 
പരേതന്റെ ഭാരൃ ബിന്ദു സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ 
ടിയാന്‍ 31-5-2020-ാം തീയതി മരിച്ചുപോയെന്നും പരേതന്റെ 


അവകാശികളായി താഴെ പറയുന്ന നാല്‍ പേരാണുള്ളതെന്നും 


അറിവായിരിക്കുന്നു. 
ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ബിന്ദു ഭാര്യ 46 
2 അനശ്വര, വി. പി. മകള്‍ 26 
3 അഹല്യ, വി. പി. [ഴി 22 
4 അഭിഷേക്‌, വി. പി. മകന്‍ 18 


മേല്‍പ്പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശികളെന്നുള്ളതിന്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം രേഖാമൂലം തലശ്ശേരി തഹശീല്‍ദാര്‍ 
മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ 
തപാല്‍മാര്‍ഗ്ഗമോ വരുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(14) 


നമ്പര്‍ ബി4-12049/2020. 2020 നവംബര്‍ 3. 


തലശ്ശേരി താലൂക്കില്‍ കണ്ണവം വില്ലേജില്‍ 
വട്ടോളിദേശത്ത്‌ കളത്തില്‍ വീട്‌ വീട്ടില്‍ പുതുശ്ശേരി 
നാരായണന്‍ നമ്പ്യാര്‍ എന്നയാള്‍ മമരിച്ചുപോയെന്നും ടിയാന്റെ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശുപ്പെട്ടു കൊണ്ട്‌ 
എഠ. 


അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി 


പരേതന്റെ മകന്‍ സതീശന്‍, കെ. സമര്‍പ്പിച്ച 
അന്വേഷണം നടത്തിയതില്‍ ടിയാന്‍ 30-8-2020-90 തീയതി 
മരിച്ചുപോയെന്നും പരേതന്റെ അവകാശികളായി താഴെ 


പറയുന്ന നാല്‍ പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 കെ. എം. കമലാക്ഷി അമ്മ ഭാര്യ 69 
2 കെ. എം. ലത മകള്‍ 43 
3 കെ. എം. സതീശന്‍ മകന്‍ 42 
4 കെ. എം. സ്മിത » 40 


മേല്‍പ്പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശികളെന്നുള്ളതിന്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം രേഖാമൂലം തലശ്ശേരി തഹശീല്‍ദാര്‍ 
മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ 
തപാല്‍മാര്‍ഗ്ഗമോ വരുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


285 


(15) 


നമ്പര്‍ ബി4-12053/2020. 2020 നവംബര്‍ 3. 


തലശ്ശേരി താലൂക്കില്‍ പടുവിലായി വില്ലേജില്‍ 
കല്ലായി ദേശത്ത്‌ ഷഫീന മന്‍സില്‍ വീട്ടില്‍ മമ്മൂട്ടി ദാവരി 
എന്നയാള്‍ മരിച്ചുപോയെന്നും ടിയാന്റെ അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ആവശുപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ ഭാരൃ 
കുഞ്ഞിപാത്തു, പി. സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ 
ടിയാന്‍ 25-10-2006-ാ൦ തീയതി മരിച്ചുപോയെന്നും പരേതന്റെ 
അവകാശികളായി താഴെ പറയുന്ന 8 പേരാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 കുഞ്ഞിപാത്തു, പി. ഭാര്യ 68 
2 റഠല, പി. മകള്‍ 53 
3 ഹനീഫ, പി. മകന്‍ 52 
4 ഷംസുദ്ദീന്‍, പി. 35 50 
5 മൂനീര്‍, പി. [ഴി 45 
6 സനീര്‍, പി. [ഴി 41 
7 ഷ്വമീര്‍, പി. [ഴി 40 
8 ഷഫീന, പി. മകള്‍ 38 
മേല്‍പ്പറഞ്ഞ വരാണ്‌ പരേതന്റെ അവകാശി 


കളെന്നുള്ളതിന്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസൃം ഗസറ്റില്‍ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം തലശ്ശേരി 
തഹശിീല്‍ദാര്‍ മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി 
കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ വരുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണിക്കുന്നതല്ല. 


(൫) 


നമ്പര്‍ ബി4-12054/2020. 2020 നവംബര്‍ 3. 


തലശ്ശേരി താലൂക്കില്‍ പടുവിലായി വില്ലേജില്‍ 
പടുവിലായി ദേശത്ത്‌ കല്യാണ്ടപൊയില്‍ വീട്ടില്‍ 
രമേശന്‍, കെ. പി. എന്നയാള്‍ മരിച്ചുപോയെന്നും ടിയാന്റെ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശുപ്പെട്ടു കൊണ്ട്‌ 
പരേതന്റെ മകന്‍ അഭിനവ്‌, സി. സമര്‍പ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി 
അന്വേഷണം നടത്തിയതില്‍ ടിയാന്‍ 9-2-2020-90 തീയതി മരിച്ചു 
പോയെന്നും പരേതന്റെ അവകാശികളായി താഴെ 
പറയുന്ന 4 പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 മാധവി, കെ. മാതാവ്‌ 78 
2 ലത, സി. ഭാര്യ 52 
3 അമല്‍ജിത്ത്‌, സി. മകന്‍ 25 
4 അഭിനവ്‌, സി. ക 23 
മേല്‍പ്പറഞ്ഞ വരാണ്‌ പരേതന്റെ അവകാശി 


കളെന്നുള്ളതിന്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസൃം ഗസറ്റില്‍ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം തലശ്ശേരി 
തഹശിീല്‍ദാര്‍ മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി 
കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ വരുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണിക്കുന്നതല്ല. 


1730 


KERALA GAZETTE 


[Parr 111 





(17) 


നമ്പര്‍ enfla-12181/2020. 2020 നവംബര്‍ 3. 


തലശ്ശേരി താലൂക്കില്‍ കോടിയേരി വില്ലേജില്‍ 
വയലളം ദേശത്ത്‌ അടിയേരി ഹാസ്‌ വീട്ടില്‍ ഗംഗാധരന്‍, എ. 
എന്നയാള്‍ മരിച്ചുപോയെന്നും ടിയാന്റെ അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ആവശുധപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ മകള്‍ 
ദീപ, എ. സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട 
വില്ലേജാഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ ടിയാന്‍ 
8-10-2017-90 തീയതി മരിച്ചുപോയെന്നും പരേതന്റെ 
അവകാശികളായി താഴെ പറയുന്ന 3 പേരാണുള്ള തെന്നും 


അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 കമല, എ. ഭാര്യ 53 
2 ദിവ്യ, എ. മകള്‍ 37 
3 ദീപ, എ. [ഴി 32 
മേല്‍പ്പറ ഞ്ഞ വരാണ്‌ പരേതന്റെ അവകാശി 


കളെന്നുള്ളതിന്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്ൃം ഗസറ്റില്‍ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം തലശ്ശേരി 
തഹശീല്‍ദാര്‍ മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി 
തപാല്‍മാര്‍ഗ്ഗമോ വരുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണിക്കുന്നതല്ല. 


കഴിഞ്ഞോ 


(18) 


നമ്പര്‍ ബി4-12305/2020. 2020 നവംബര്‍ 3. 


തലശ്ശേരി താലൂക്കില്‍ പന്നയന്നൂര്‍ വില്ലേജില്‍ 
ചമ്പാട്‌ ദേശത്ത്‌ നഹദാസ്‌ വീട്ടില്‍ പി. ഷാക്കത്തലി 
എന്നയാള്‍ മരിച്ചുപോയെന്നും ടിയാന്റെ അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ആവശുപ്പെട്ടു കൊണ്ട്‌ പരേതന്റെ ഭാരൃ 
കദീജ ഷാക്കത്തലി സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട 
വില്ലേജാഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ ടിയാന്‍ 
14-3-2020-ാം തീയതി മരിച്ചുപോയെന്നും പരേതന്റെ 
അവകാശികളായി താഴെ പറയുന്ന 6 പേരാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 കദീജ ഷാക്കത്തലി ഭാരൃ 52 

2 ഷിനാജ്‌ തായല്‍ ഉപ്പലത്ത്‌ മകന്‍ 34 

3 നൂരി, ടി. യു. മകള്‍ 31 

4 ഷുഹൈബ്‌ തായല്‍ ഉപ്പലത്ത്‌ മകന്‍ 29 

5 നഹദ, ടി. യു. മകള്‍ 27 

6 ഹാജറ, പി. മാതാവ്‌ 75 
മേല്‍പ്പറ ഞ്ഞ വരാണ്‌ പരേതന്റെ അവകാശി 


കളെന്നുള്ളതിന്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്ൃം ഗസറ്റില്‍ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം തലശ്ശേരി 
തഹശീല്‍ദാര്‍ മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി 
കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ വരുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണിക്കുന്നതല്ല. 


286 


(19) 


നമ്പര്‍ enfl4-12705 /2020. 2020 നവംബര്‍ 3. 


തലശ്ശേരി താലൂക്കില്‍ കണ്ണവം വില്ലേജില്‍ 
മൊടപ്പത്തൂര്‍ ദേശത്ത്‌ റീഷാലയം, കരിക്കുന്നുമ്മല്‍ വീട്ടില്‍ 
കിനാത്തി കല്യാണി എന്നവര്‍ മരിച്ചുപോയെന്നും ടിയാളുടെ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശുപ്പെട്ടു കൊണ്ട്‌ 
പരേതയുടെ മകള്‍ റീജ, കെ. സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ 
ടിയാള്‍ 30-11-2019-ാ൦ തീയതി മരിച്ചുപോയെന്നും പരേതയുടെ 
അവകാശികളായി താഴെ പറയുന്ന 2 പേരാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 യശോദ കിനാത്തി മകള്‍ 63 
2 റീജ, കെ. [ഴി 49 
മേല്‍പ്പറഞ്ഞ വരാണ്‌ പരേതയുടെ അവകാശി 


കളെന്നുള്ളതിന്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസൃം ഗസറ്റില്‍ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍രേഖാമൂലം തലശ്ശേരി 
തഹശിീല്‍ദാര്‍ മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി 
കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ വരുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണിക്കുന്നതല്ല. 


(20) 


നമ്പര്‍ enils-7038/2020. 2020 നവംബര്‍ 3. 


തലശ്ശേരി താലൂക്കില്‍ എരുവട്ടി വില്ലേജില്‍ 
വെണ്ടൂട്ടായി ദേശത്ത്‌ അല്‍ -ഫറഹ്‌, പുത്തഠക്കണ്ടം, 
നെബീസു, എ. പി. എന്നവര്‍ മരിച്ചുപോയെന്നും ടിയാളുടെ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശുപ്പെട്ടു കൊണ്ട്‌ 
പരേതയുടെ മകള്‍ റാബിയ, എ. പി. സമര്‍പ്പിച്ച 
അപേക്ഷയിന്‍ മേല്‍ ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി 
അന്വേഷണം നടത്തിയതില്‍ ടിയാള്‍ 27-6-2015-90 തീയതി 
മരിച്ചു പോയെന്നും പരേതയുടെ അവകാശിയായി താഴെ 
പറയുന്ന ഒരാളാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


പേര്‍ പരേതയുമായുള്ള വയസ്‌ 
ബന്ധം 
റാബിയ, എ. പി. മകള്‍ 62 


മേല്‍പ്പറഞ്ഞ വരാണ്‌ പരേതയുടെ അവകാശി 
യെന്നുള്ളതിന്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസൃം ഗസറ്റില്‍ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍രേഖാമൂലം തലശ്ശേരി 
തഹശിീല്‍ദാര്‍ മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി 
കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ വരുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണിക്കുന്നതല്ല. 


(21) 


നമ്പര്‍ ബി4-116/2021. 2021 ജനുവരി 23. 


തലശ്ശേരി താലൂക്കില്‍ കീഴല്ലൂര്‍ വില്ലേജില്‍ 
പാലയോട്‌ ദേശത്ത്‌ പുത്തന്‍വീട്‌ വീട്ടില്‍ ഗൌതമന്‍, കെ. 
എന്നയാള്‍ മരിച്ചുപോയെന്നും ടിയാന്റെ അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ സഹോദരന്‍ 
സഹദേവന്‍, കെ. സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ ബ്ധ്പെട്ട 
വില്ലേജാഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ ടിയാന്‍ 
21-8-2020-90 തീയതി മമരിച്ചുപോയെന്നും പരേതന്റെ 
അവകാശികളായി താഴെ പറയുന്ന 4 പേരാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു. 


2nd Marcu 2021] 





ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സഹദേവന്‍, കെ. സഹോദരന്‍ 61 
2 പ്രസന്ന, കെ. സഹോദരി 58 
3 സതി, കെ. 8 56 
4 TBO, കെ. > 50 
മേല്‍പ്പറ ഞ്ഞ വരാണ്‌ പരേതന്റെ അവകാശി 


കളെന്നുള്ളതിന്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്ൃം ഗസറ്റില്‍ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍രേഖാമൂലം തലശ്ശേരി 
തഹശീല്‍ദാര്‍ മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി 
കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ വരുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണിക്കുന്നതല്ല. 


(22) 


നമ്പര്‍ ബി3-13823/2020. 2020 ഡിസംബര്‍ 29. 


തലശ്ശേരി താലൂക്കില്‍ എരുവട്ടി വില്ലേജില്‍ 
പാനുണ്ട ദേശത്ത്‌ പറാണ്ടി വീട്ടില്‍ പീടികക്കണ്ടി ലീല 
d/o മാധവി എന്നവര്‍ മരിച്ചുപോയെന്നും ടിയാളുടെ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടു കൊണ്ട്‌ 
പരേതയുടെ സഹോദരന്‍ പി. ബാലകൃഷ്ണന്‍ സമര്‍പ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി 
അന്വേഷണം നടത്തിയതില്‍ ടിയാള്‍ 7-8-2009-90 തീയതി 
മരിച്ചു പോയെന്നും പരേതയുടെ അവകാശികളായി താഴെ 
പറയുന്ന 3 പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 പി. നാണി സഹോദരി 89 

2 പി. അനന്തന്‍ സഹോദരന്‍ 82 

3 പി. ബാലകൃഷ്ണന്‍ 63 73 


മേല്‍പ്പറഞ്ഞ വരാണ്‌ പരേതയുടെ അവകാശി 
കളെന്നുള്ളതിന്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്ൃം ഗസറ്റില്‍ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍രേഖാമൂലം തലശ്ശേരി 


തഹശീല്‍ദാര്‍ മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി 


കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ വരുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണിക്കുന്നതല്ല. 

താലൂക്കാഫീസ്‌, (പ്പ്‌) 
തലശ്ശേരി. തഹശീല്‍ദാര്‍. 


Taliparamba Taluk 
പരസ്യം 


() 


നമ്പര്‍ ജി1-11195/2020. 2020 നവംബര്‍ 3. 


തളിപ്പറമ്പ താലൂക്ക്‌, ഉദയഗിരി അംശം, അരങ്ങം ദേശത്ത്‌ 
ഞാഠറക്കാട്ട്‌ വീട്ടില്‍ ഞാറക്കാട്ട്‌ മത്തായി തോമസ്‌ എന്നയാള്‍ 
17-7-2000-90 തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ അനന്തരാവ 
കാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനു വേണ്ടി പരേതന്റെ മകന്‍ 
മൈക്കിള്‍ മാത്യു സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട 
വില്ലേജാഫീസര്‍ മുഖാന്തിരം താഴെ പറയുന്ന 9 (ഒന്‍പത്‌?) 
പേരാണ്‌ അനന്തരാവകാശികളായിട്ടുള്ളതെന്നറിയുന്നു. 


Gaz. No. 9/2021/DTP (CLR) 


COMMISSIONERATE OF LAND REVENUE 1731 
ക്രമ പേര്‍ മരിച്ചയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 തോമസ്‌ ഞാഠറക്കാട്ട്‌ മകന്‍ 72 
2 സെബാസ്ത്ത്രറന്‍ $3 69 
3 മാത്യു, എന്‍. എം. [ഴി 63 
4 മൈക്കിള്‍ മാത്യൂ » 58 
5 വര്‍ഗ്ഗീസ്‌ മരണപ്പെട്ട മകള്‍ 
ഏലിയാമ്മ വര്‍ഗ്ഗീസിന്റെ ഭര്‍ത്താവ്‌ 73 
6 പ്രിന്‍സി [ഴി മകള്‍ 43 
7 എലൈസ്‌ ല്‍ 42 


8 സോണിയ [ഴി - 39 


9 സോജി വര്‍ഗ്ഗീസ്‌ ,, 1 36 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ ഒരു പിന്‍തുടര്‍ച്ചാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം ഗസ്റ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം തളിപ്പറമ്പ തഹശീല്‍ദാരെ നേരില്‍ എഴുതി 
ബോദ്ധൃപ്പെടുത്തേണ്ടതാണ്‌. അവധി കഴിഞ്ഞൂ 
വരുന്നതോ തപാലില്‍ വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ 
സ്വീകരിക്കുന്നതല്ല. 


(2) 


നമ്പര്‍ ജി1-11196/2020. 2020 നവംബര്‍ 3. 


തളിപ്പറമ്പ താലൂക്ക്‌, ഏരുവേശ്ശി അംശം, ഏരുവേശ്ശി 
ദേശത്ത്‌ കല്ല്യാടന്‍ വീട്ടില്‍ നാരായണന്‍ നമ്പ്യാര്‍ എന്നയാള്‍ 
3-6-1988-90 തീയതി മരണപ്പപെട്ടിരി ക്കുന്നു. ടിയാന്റെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതി നൂ വേണ്ടി 
പരേതന്റെ മകന്‍ സനോജ്കുമാര്‍, എം. സമര്‍പ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ മുഖാന്തിരം 
താഴെ പറയുന്ന 5 (അഞ്ച്‌) പേരാണ്‌ അനന്തരാവകാശി 
കളായിട്ടുള്ളതെന്നറിയുന്നു. 


ക്രമ പേര്‍ മരിച്ചയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ദേവകി, എം. ഭാര്യ 68 
2 alANL@d, എം. മകന്‍ 49 
3 കുഞ്ഞിരാമന്‍, എം. [ഴി 46 
4 സനോജ്കുമാര്‍, എം. 40 
5 സതീഷ്കുമാര്‍, എം. [ഴി 37 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ ഒരു പിന്‍തുടര്‍ച്ചാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസൃം ഗസറ്റില്‍ പ്രസിദ്ധ 
പ്പെടുത്തി 30 ദിവസത്തിനകം തളിപ്പറമ്പ തഹശീല്‍ദാരെ 
നേരില്‍ എഴുതി ബോദ്ധയപ്പെടുത്തേണ്ടതാണ്‌. അവധി 
കഴിഞ്ഞുവരുന്നതോ തപാലില്‍ വരുന്നതോ ആയ 
ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. 


(3) 


നമ്പര്‍ ജി1-11197/2020. 2020 നവംബര്‍ 3. 


തളിപ്പറമ്പ താലൂക്ക്‌, ഏരുവേശ്ശി അംശം, ഏരുവേശ്ശി 
ദേശത്ത്‌ കൊല്ലംപറമ്പില്‍ വീട്ടില്‍ കെ. വി. വര്‍ഗ്ഗീസ്‌ 
എന്നയാള്‍ 10-7-2020-00 തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി പരേതന്റെ 
ഭാരൃ തെയ്യാമ്മ, സി. ജെ. സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ മുഖാന്തിരം താഴെ പറയുന്ന 
3 (മൂന്ന്‌) പേരാണ്‌ അനന്തരാവകാശികളായിട്ടുള്ളതെന്നറിയുന്നു. 


